Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


പ 
VMENTO 


KERALA 


V 
GOVERNA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LV 
വാല്യം 55 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


2nd February 2010 
2010 ഫെബ്രുവരി 2 
13th Magha 1931 
| 1931 മാഘം 13 


നമ്പർ 


PART III 
Labour Department 


NOTICES 


No. B - 794/2009 / WC-13/ 2007. 13th January 2010 . 

Whereas, the National Insurance Company has 
deposited with this court an amount of Rs. 4 , 39 , 440 
(Rupees four lakhs thirty nine thousand four hundred and 
fourty only ) as Workmen s Compensation payable to the 
dependents of the deceased workman Sri K . Prasad , 
Kunnath House, Kannothumchal, P. O . Chovva who met 
with a fatal accident on 14 - 1 - 2007 out of and in the course 
of his employment under the above employer . 

And whereas an enquiry conducted through the 
Assistant Labour Officer, Kannur Ist Circle . It is 
understood that the following persons are the dependents 
of the deceased workman within the meaning of Section 2 
(1 ) (d ) of the Workmen s Compensation Act, 1923 . 


Now , therefore, notice is hereby given that any other 
persons claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s Compensation , Kannur within 
| 15 ( fifteen) days from the date of publication of this notice 

in the Official Gazette . If no such claims are received 
within the stipulated time limit, the entire amount of 
compensation will be disbursed to the dependent 
mentioned above. Claims, if any, preferred thereafter will 
not be considered . 


- പയനീർ മോട്ടോർസ്, താഴെ ചൊവ്വ എന്ന സ്ഥാപനത്തിൻ 
കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . കെ . പ്രസാദിന്റെ ആശ്രിതർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി 4,39,440 രൂപ ( നാല് ലക്ഷത്തി 
മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി നാല്പത്രൂപ മാത്രം) 
നാഷണൽ ഇൻഷ്വറൻസ് കമ്പനി, ഈ ഓഫീസിൽ കെട്ടിവച്ചി 
രിക്കുന്നു. അന്വേഷണത്തിൽ ടിയാന്റെ ആശ്രിതനായി താഴെ 
പറയുന്നയാൾമാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 


DETAILS OF DEPENDENTS 


Name and Address 


Age 


പേരും 
മേൽവിലാസവും 


മരിച്ചയാളുമായുള്ള വയസ് 

ബന്ധം 


Relationship with 
the deceased person 

Father - 


55 


- പിതാവ് 


55 


Kachilott Prabhakaran , 

Kunnath House , 
| Kannothumchal, 

P. O . Chovva 


കാച്ചിലോട്ട് പ്രഭാകരൻ, 
കുന്നത്ത്ഹൗസ്, 
കണ്ണോത്തുംചാൽ, 
പി . ഒ . ചൊവ് 


2nd FEB. 2010 ] 


LABOUR DEPARTMENT 


29 


-- ടിയാന്റെആശ്രിതരായി ആശ്രിതർ എന്ന നിർവചനത്തിൽ 

- റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ കമ 

പേരും 

മരിച്ചയാളുമായുള്ള വയസ് 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി നമ്പർ മേൽവിലാസവും 

ബന്ധം 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം | 1 ഹസീന, 

ഭാര്യ 

29 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര 

ചെറുവകണ്ടിഹൗസ്, 
തുക മുഴു വനും മേൽപറഞ്ഞ വ്യക്തി ക്ക് വിതരണം 

പി . ഒ. തരുവണ, 
ചെയ്യുന്നതാണ്. അവധി കഴിഞ്ഞുള്ള ഹർജികൾ പരിഗണി 

മാനന്തവാടി 
ക്കുന്നതല്ല. 

2 മുഹമ്മദ് ഹാസിർ ടി | പ്രായപൂർത്തി 

യാകാത്ത മകൻ 
(2 ) 

3 മറിയം 

മാതാവ് 

50 
No . B - 707/2009 / WC -124/2005 . 13th January 2010 . 

-- ടിയാന്റെആശ്രിതരായി ആശ്രിതർ എന്ന നിർവചനത്തിൽ 
-- Whereas , the K . S . E . B ., Mananthavady has ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
deposited with this court an amount of Rs. 6 ,55 ,068 

കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 

15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
(Rupees Six lakhs fifty five thousand and sixty eight only ) 

അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
as Workmen s Compensation payable to the dependents 
of the deceased workman Sri Muneer @ Suneer , 

യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 

മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണംചെയ്യുന്നതാണ്. 
Cheruvakandy House , P . O . Tharuvana, Mananthavady 

അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല . 
who met with a fatal accident on 24 -6 - 2005 out of and in 
the course of his employment under the above employer. 

( 3) 
And whereas an enquiry conducted through the 

No. B -664/2009/ WC- 55/2007. 13th January 2010. 
Assistant Labour Officer, Mananthavady . It is understood 
that the following persons are the dependents of the Whereas, the United India Insurance Company has 
deceased workman within the meaning of Section 2 (1 ) (d ) 

deposited with this court an amount of Rs. 5 ,09 , 145 
of the Workmen s Compensation Act, 1923 . 

(Rupees Five lakhs nine thousand one hundred and fourty 

five only ) as Workmen s Compensation payable to the 
DETAILS OF DEPENDENTS 

dependents of the deceased workman Sri Faisal, 
Name and Relationship with Age 

Puthiyedath House , P. O . Nilaswaram , (Via ) Koduvally , who 
Address the deceased person 

met with a fatal accident on 2 - 10 - 2007 out of and in the 

course of his employment under the above employer. 
| 1 Haseena, 

Wife 29 

And whereas an enquiry conducted through the 
Cheruvakandy House , 

Assistant Labour Officer, Thamarassery. It is understood 
P. 0 . Tharuvana, 

that the following persons are the dependents of the 
Mananthavady 

deceased workman within the meaning of Section 2 ( 1) (d ) 
2 Muhammed Hasir Minor son 

of the Workmen s Compensation Act , 1923 . 
- 3 Mariyam Mother 

DETAILS OF DEPENDENTS 
Now , therefore, notice is hereby given that any other 

Name and 

Relationship with Age 
person claiming to be the dependents of the deceased No . Address 

the deceased person 
workman should prefer their claims, in writing before the 

| 1 Sherina , 

Wife 
Commissioner for Workmen s Compensation , Kannur within 

Puthiyedath House , 
15 ( fifteen ) days from the date of publication of this notice 

P . O . Nilaswaram , 
in the Official Gazette . If no such claims are received 

(Via ) Koduvally 
within the stipulated time limit, the entire amount of - 2 Fahina 

- Minor Daughter 412 
compensation will be disbursed to the dependents 

- 3 Muhammed Faiz , Minor Son 
mentioned above. Claims, if any , preferred thereafter will 

- 4 Aboobacker 

Father 55 
not be considered . 

| 5 Sainaba 

Mother 

50 
- കെ . എസ്. ഇ . ബി ., മാനന്തവാടിയുടെ കീഴിൽ ജോലി 

Now , therefore , notice is hereby given that any other 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 

person claiming to be the dependents of the deceased 
മു നീർ എന്ന സു നീനിന്റെ ആശിതർക്ക് തൊഴി ലാളി 

workman should prefer their claims, in writing before the 
ന ഷ്ട പ രി ഹാ രം നൽകു ന്ന തി നായി 6, 55, 068 രൂപ 

Commissioner for Workmen s Compensation , Kannur within 
( ആറ്ലക്ഷത്തിഅമ്പത്തി അയ്യായിരത്തി അറുപത്തിയെട്ട്രൂപ 15 ( fifteen ) days from the date of publication of this notice 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു . അന്വേഷണത്തിൽ in the Official Gazette . If no such claims are received 
ടിയാന്റെ ആശ്രിതരായി താഴെ പറയുന്നവർമാത്രമേയുള്ളുവെന്ന് within the stipulated time limit , the entire amount of 

compensation will be disbursed to the dependents 


SY. 


No . 


SI. 


11/2 


-- -- -- 


2nd FEB . 2010 ] 


LABOUR DEPARTMENT 


15 


. - 


11 


mentioned above. Claims, if any, preferred thereafter will 
not be considered . 


of the deceased workman within the meaning of Section 2 
( 1) (d ) of the Workmen s Compensation Act, 1923 . 


DETAILS OF DEPENDENTS 


Age 


No. 


- സി . കെ . അശ്രഫ്, ചുണ്ടകുന്നേൽ ഹൗസ്, താമരശ്ശേരി 
എന്നയാളുടെ കീഴിൽ ജോലി നോക്കിവരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ഫൈസലിന്റെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 5, 09 , 145 രൂപ 
(അഞ്ച്ലക്ഷത്തിഒമ്പതിനായിരത്തിനൂറ്റി നാല്പത്തിഅഞ്ച്രൂപ 
മാത്രം) യുണൈറ്റഡ് ഇന്ത്യ ഇൻഷ്വറൻസ് കമ്പനി ഈ 
ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു. അന്വേഷണത്തിൽ ടിയാന്റെ 
ആശ്രിതരായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു. 


Sl. Name and Address Relationship with 

the deceased person 
- 1 Shyleja , P . K . 

Wife 
Chandantekandy House, 

| P . 0 . Makeri 
2 Shamna, S . , 

Daughter 
- 3 Sanath, S. 

Son 
4 Raghavan 

Father 
| 5 Janaki 

Mother 


ക്രമ 
നമ്പർ 


പേരും 
മേൽവിലാസവും 


മരിച്ചയാളുമായുള്ള വയസ് 

ബന്ധം 


- 1 ഷറീന , 

ഭാര്യ | 24 
പുതിയേടത്ത് ഹൗസ്, 
പി. ഒ. നീലേശ്വരം, 

( വഴി) കൊടുവള്ളി. 
2 ഫാഹിന 

പ്രായപൂർത്തി 
യാകാത്ത മകൾ 4 /2 


| Now, therefore , notice is hereby given that any other 
person claiming to be the dependents of the deceased 
workman should prefer their claims, in writing before the 
Commissioner for Workmen s compensation , Kannur within 
15 (fifteen ) days from the date of publication of this notice 
in the Official Gazette . If no such claims are received 
within the stipulated time limit, the entire amount of 
compensation will be disbursed to the dependents 
mentioned above . Claims, if any, preferred thereafter will 
not be considered . 


- 3 മുഹമ്മദ് ഫായിസ് ,, 


പ്രായപൂർത്തി 
യാകാത്ത മകൻ - 


1 /2 
- 55 


4 അബൂബക്കർ 


പിതാവ് 


- 5 


സൈനബ് 


മാതാവ് 


50 


ടിയാന്റെ ആശ്രിതരായി ആശ്രിതർ എന്ന നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണംചെയ്യുന്നതാണ്. 
അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല. 


- കെ . സി . വിനോദൻ, സംമൃതി, പുഴാതി ഹൗസിംഗ് 
കോളനിക്ക് സമീപം, കണ്ണൂർ എന്നയാളുടെ കീഴിൽ ജോലി 
നോക്കിവരവെ മാരകമായി അപകടമുണ്ടായി മരണമടഞ്ഞ 
സി. കെ . സുകുമാരന്റെആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകുന്നതിനായി 4,48, 613 രൂപ ( നാല് ലക്ഷത്തിനാല്പത്തിയെ 
ട്ടായിരത്തി അറുനൂറ്റി പതിമൂന്ന് രൂപ മാത്രം) ഓറിയന്റൽ 
ഇൻഷ്വറൻസ് കമ്പനി ഈ ഓഫീസിൽ കെട്ടിവച്ചിരിക്കുന്നു 
അന്വേഷണത്തിൽ ടിയാന്റെആശ്രിതരായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
കമ 

- പേരും മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ മേൽവിലാസവും ബന്ധം 


ഭാര്യ 


1 ശൈലജ, പി . കെ ., 

ചന്ദന്റെകണ്ടിഹൗസ്, 

പി. ഒ . മകരി 
2 ഷംന, എസ്. 
3 സനത്ത്, എസ്. 
4 രാഘവൻ 
5 ജാനകി 


സ്. 


,, 


മകൾ 
മകൻ 
പിതാവ് 
മാതാവ് 


No, B - 662/2009 . 

14th January 2010 . 
Whereas the Oriental Insurance Company, has 
deposited with this court an amount of Rs. 4 ,48,613 
(Rupees Four lakhs Fourty eight thousand six hundred and 
thirteen only ) as Workmen s Compensation payable to the 
dependents of the deceased workman Sri C . K . Sukumaran , 
Chandantekandy House, P. O . Makeri, who met with a fatal 
accident on 18 - 3 - 2007 out of and in the course of his 
employment under the above employer. 

And whereas as an enquiry conducted through the 
Assistant Labour Officer, Kannur 2nd Circle . It is 
understood that the following persons are the dependents 


ടിയാന്റെആശ്രിതരായി ആശ്രിതർ എന്ന നിർവചനത്തിൽ 
ഉൾപ്പെടുന്നവരായി വേറെ ആരെങ്കിലുംഉണ്ടെങ്കിൽ ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തുന്ന തീയതിമുതൽ 
15 ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലം ഹാജരായി 
അവകാശം തെളിയിക്കേണ്ടതാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അവധി കഴിഞ്ഞുള്ളഹർജികൾ പരിഗണിക്കുന്നതല്ല . 


Office of the Deputy 


(Sd.) 
Deputy Labour Commissioner 


2nd Feb. 2010 ] 


LABOUR DEPARTMENT 


16 


Labour Commissioner , 
S . N . Park Road , Kannur. 


and Commissioner for 
Workmen s Compensation . 


